| Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 

കേരള സർക്കാർ 

- 2011 


सत्यमेव जयते 


( 


GOVERNN 


6 


കേരള 


ള സർക്ക 


വ6. 
ക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd May 2011 
| 2011 മേയ് 3 
13th Vaisakha 1933 
1933 വൈശാഖം 13 


| 18 
നമ്പർ 


വാല്യം 56 


PART III 
Stores Purchase 


Industrial Training Department 

TENDER NOTICE 


No . C2 - 3010 / 2010 . 

8th April 2011 . 
Sealed competitive tenders are invited for the supply 
of MS Items to ITI Kannur for Various Trade . 


Thottada , Kannur - 7 , Kerala State . Late tenders will 
not be accepted . One percent of the total cost 
quoted should be enclosed as Earnest Money 
Deposit . Tender in original should be accompanied 
with Preliminary Agreement in Kerala Stamp Paper 
worth 100 otherwise the tender will not be 
considered . Validity period of price quoted should 
be three months from the date of opening of 
tenders , otherwise tenders will be rejected . Stamp 
Paper will be forwarded to the firms outside Kerala . 
If required by remitting 125 separately by Money 
Order. Tender forms are not transferable . 


Cost of tender form : 

Original - 400 + 12 .5 % Tax . 


Duplicate - 200 + 12 . 5 % Tax . 
Last date and time for sale of tender form 
16 - 5 -2011 , 5 p . m . 

Last date and time of receipt of sealed tenders 
17- 5 - 2011 , 3 p . m . 

Date and time of opening sealed tenders 
18 - 5 -2011 , 3 p . m . 

The cost of tender forms will be accepted 
only by Cash or Money Order. Sealed tenders 
should be superscribed with tender number and date 
and addressed to “ The Principal, ITI Kannur , 


വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ 
( പവർത്തിക്കുന്ന കണ്ണൂർ ഐ . ടി . എ . യിൽ വിവിധ 
ട്രേഡുകളിലേക്കാവശ്യമായ എം. എസ്. ഇനങ്ങൾ വിതരണം 
ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 400 + 12 .5 % നികുതി. 
ഡ്യൂപ്ലിക്കേറ്റ് - 200 + 12.5 % നികുതി. 


3rd MAY 2011 ) 


STORES PURCHASE 


588 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 5- 2011, 5 മണി. 


- ( 1) 


( 2 ) 


- (3 ) 


- 17 


മുദ്രവച്ച ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 17 - 5 - 2011 , 3 മണി. 


350 Kg. 
60 Kg. 
4 Nos . 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 18 - 5 - 2011, 
3 മണി. 


| 1 No. 


M S Flat 50 x 10 mm 
Angle Iron 25 x 25 x 3 mm 

MS Sheet 1 mm x 6 me 
| MS Sheet 8 X 4 x 3 mm thick 

MS Pipe Ø 25 mm x 2 mm thick 
| MS Electrode 0 3.15 mm 
MS Electrode Ø 4 mm 
CCMS Filler Rod 1.6 mm 
Hack saw Blade 12 " x 1/2 " 


16mtrs. 


95 Packets 


40 Packets 


10kg. 
5000 Nos. 


Power Saw Blades 
- 350 x 32 mm x 1 . 6 mm Pitch 


50 Nos. 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിയ മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 

ഐ . ടി . ഐ ., തോട്ടട, കണ്ണൂർ ജില്ല , കേരള - 670 007 എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് 
പമാണത്തോടൊപ്പം ആകെ വിലയുടെ ഒരു ശതമാനം 
നിരതദ്രവ്യവും 100 (നൂറ്) വിലയ്ക്കുള്ള കേരള സർക്കാർ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവും 
ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ 
മൂന്നു മാസം വരെ വില നിരക്ക് പ്രാബല്യത്തിൽ 
ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ദർഘാസുകൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
കേരളത്തിനു പുറത്തുള്ള കമ്പനികൾക്ക് മുദ്രപ്പത്രം 
ആവശ്യമെങ്കിൽ 125 (നൂറ്റിഇരുപത്തിയഞ്ച്) പ്രത്യേകം 
മണിഓർഡറായി അയച്ചു തന്നാൽ മുദ്രപ്പത്രം വാങ്ങി 
അയച്ചു തരുന്നതാണ്. ദർഘാസ് പ്രമാണം കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല. കേരള സംസ്ഥാനത്ത് 
എസ്. എസ്. ഐ . രജിസ് സ്റ്റേഷൻ ലഭിച്ചിട്ടുള്ള 
സ്ഥാപനങ്ങൾക്ക് ദർഘാസ് ഫോറം വിലയുടെ 25 % മാത്രം 
നൽകിയാൽ മതിയാകും. 

LIST OF ITEMS 


Industrial Training Institute , 
Kannur. 


( Sd .) 
Principal. 


Items 


- St. 

No. 


Quantity 


(1 ) 


| ( 2 ) 


| ( 3 ) 


| 1 


- M S Rod ( 32 mm 

M S Rod Ø 36 mm 
MSRod Ø 40 mm 

M S Rod Ø 45 mm 
| M S Rod ർ 50 mm 
M S Rod Ø 65 mm 
M S Rod Ø 16 mm 
MSRod Ø 12 mm 
M S Square 12 x 12 mm 
M S Square 40 mm 
M S Flat 60 x 60 mm 
M S Flat 50 x 8 mm 


346 Kg. 
230 Kg. 
200 Kg. 
328 Kg. 
128 Kg. 
208 Kg. 
60 Kg. 
20 Kg. 


10 Kg. 


M S Flat 50 x 6 mm 
M S Flat 70 x 10 mm 
M S Flat 65 x 8 mm 
M S Flat 68 x 10 mm 


190 Kg. 
150 Kg. 
445 Kg. 
380 Kg. 
230 Kg. 
150 Kg . 
100 Kg. 


15 
16 


